സ.ഉ.(കഖൈ നം.285/2023/RD 


"ഭരണഭാഷ- മാതൃഭാഷ" 


ര്‌ 
FE 


YEARS OF 
CELEBRATING 
THE MAHATMA 


സംഗ്രഹം 


റവന്യൂ വകുപ്പ്‌ - റവന്യ വകുപ്പിലെ ടൈപ്പിസ്റ്റമാരുടേയും ഓഫീസ്‌ അറ്റന്‍ഡന്റ്മാരുടെയും 
പുനര്‍വിന്യാസം - ലാന്‍ഡ്‌ റവന്യൂ കമ്മീഷണറുടെ ശിപാര്‍ശ അംഗീകരിച്ച്‌ ഉത്തരവ്‌ 
പൂറപ്പെടുവിക്കുന്നു. 


റവന്യൂ (റീ) വകുപ്പ്‌ 
സ.ഉ.(കൈ) നം.285/2023/RD തീയതി,തിരുവനന്തപുരം, 22-12-2023 
പരാമര്‍ശം:- 1. 02.08.2023 ലെ സ.ഉ.(കൈ) നം. 183/2023/RD. 


2. 05.08.2023 ലെ സ.ഉ.(കൈ) നം. 189/2023/RD. 


3. ലാന്‍ഡ്‌ റവന്യൂ കമ്മീഷണറുടെ 21.10.2023 ലെ എല്‍.ആര്‍./1523/2023- 
എല്‍.ആര്‍.(എന്‍2) നമ്പര്‍ കത്ത്‌. 


ഉത്തരവ്‌ 
റവന്യൂ വകുപ്പില്‍ 398 ടൈപ്പിസ്റ്റ്മാരെയും 921 ഓഫീസ്‌ അറ്റന്‍ഡന്റ്മാരെയും ജോലിഭാരം 
കൂടുതലുള്ള ഓഫീസുകളിലേയ്ക്ക്‌ പൂനര്‍വിന്യസിക്കുന്നതിന്‌ ലാന്‍ഡ്‌ റവന്യൂ കമ്മീഷണറെ 
ചുമതലപ്പെടുത്തി പരാമര്‍ശം (1), (2) പ്രകാരം ഉത്തരവായിരുന്നു. 

2. തുടര്‍ന്ന്‌, കൊല്ലം ജില്ലയില്‍ ഒ.എ മാരുടെ എണ്ണം റിപ്പോര്‍ട്ട്‌ ചെയ്തതില്‍ കേഡര്‍ 
സ്ടങ്ഞിനെക്കാള്‍ 6 പേര്‍ കൂടുതലായിരുന്നു എന്നതിനാല്‍ 915 ഒ.എ തസ്തികയാണ്‌ പുനര്‍ 
വിന്യാസത്തിന്‌ ലഭ്യമാകുന്നത്‌ എന്നും, പത്ത്‌ ടൈപ്പിസ്റ്റ്‌ തസ്തികകള്‍ ജില്ലകളില്‍ സീനിയര്‍ 
ഗ്രേഡ്‌, സെലക്ഷന്‍ ഗ്രേഡ്‌ തസ്തികകളില്‍ ആണ്‌ നിലനില്‍ക്കുന്നത്‌ എന്നതിനാലും 2 
തസ്തികകള്‍ ഓഫീസ്‌ നിര്‍ത്തലാക്കിയത്‌ മൂലം കുറവായിട്ടുണ്ട്‌ എന്നതിനാലും 386 തസ്തികകള്‍ 
ആണ്‌ ടൈപ്പിസ്റ്റ്‌ തസ്തികയില്‍ പുനര്‍വിന്യാസത്തിന്‌ ലഭ്യമാകുന്നത്‌ എന്നും, ഭൂമി 
ഏറ്റെടുക്കലിനായി രൂപീകരിച്ച ഓഫീസുകള്‍ക്ക്‌ തുടര്‍ച്ചാനുമതി ആവശ്യമായതിനാല്‍ പ്രസ്തൃത 
ഓഫീസുകളിലെ മേല്‍ പറഞ്ഞ തസ്തികകള്‍ അതാത്‌ ഓഫീസുകളിലും ഇ-ഓഫീസ്‌ പ്രവര്‍ത്തനം 
തുടങ്ങിയിട്ടില്ലാത്ത ജി.പി, എ.ജി.പി. തുടങ്ങിയ ഓഫീസുകളിലേയ്ക്ക്‌ ജോലിക്രമീകരണ 
വ്യവസ്ഥയില്‍ നിയമനം നടത്തിയിട്ടുള്ള തസ്തികകളും, ജോലിഭാരം കൂടിയ ആഫീസുകളിലെ 
തസ്തികകളും അതാത്‌ ഓഫീസില്‍ നിലനിര്‍ത്തുന്നതിന്‌ ജില്ലാ കളക്ടര്‍മാര്‍ പ്രൊപ്പോസല്‍ 
സമര്‍പ്പിച്ചിട്ടുള്ള സാഹചര്യത്തിലും ലാന്‍ഡ്‌ റവന്യൂ വകുപ്പില്‍ പുനര്‍വിന്യസിക്കാന്‍ കഴിയുന്ന 243 
ടൈപ്പിസ്റ്റ്‌ തസ്തികയും 779 ഓഫീസ്‌ അറ്റന്‍ഡന്റ്‌ തസ്തികയും (വിശദാംശം അനുബന്ധമായി 
ചേര്‍ത്തിരിക്കുന്നു) പുനര്‍വിന്യസിക്കുന്നതിനായും, ബന്ധപ്പെട്ട ഓഫീസുകളില്‍ sanctioned 
strength ല്‍ ഉണ്ടാകുന്ന മാറ്റങ്ങള്‍ അംഗീകരിച്ച്‌ കൊണ്ടും ഉത്തരവാകണമെന്ന്‌ പരാമര്‍ശം (3) 
പ്രകാരം ലാന്‍ഡ്‌ റവന്യൂ കമ്മീഷണര്‍ അപേക്ഷിക്കുകയുണ്ടായി. കൂടാതെ റവന്യൂ വകുപ്പില്‍ 


സ.ഉ.(കഖൈ നം.285/2023/RD 


ഐ.ടി അധിഷ്ഠിത പ്രവര്‍ത്തനങ്ങള്‍ വര്‍ദ്ധിച്ച്‌ വരുന്ന സാഹചര്യത്തില്‍ റവന്യൂ ഡിവിഷണല്‍ 
ഓഫീസുകളില്‍ ഐ.റ്റി. കോഡിനേറ്ററുടെയും, താലൂക്ക്‌ ഓഫീസുകളില്‍ അസിസ്റ്റന്റ്‌ ഐ.റ്റി. 
കോര്‍ഡിനേറ്ററുടേയും വെര്‍ച്വല്‍ കേഡര്‍ സൃഷ്ടിച്ചകൊണ്ടുള്ള ശിപാര്‍ശയും അംഗീകാരത്തിനായി 
കമ്മീഷണര്‍ നല്‍കിയിരുന്നു. 


3. സര്‍ക്കാര്‍ ഇക്കാര്യം വിശദമായി പരിശോധിച്ച. പരാമര്‍ശം (1), (2) സര്‍ക്കാര്‍ 
ഉത്തരവുകള്‍ പ്രകാരം റവന്യൂ വകുപ്പില്‍ പൂനര്‍വിന്യസിക്കുവാന്‍ ഉത്തരവായ തസ്തികകളില്‍ 
(ടൈപ്പിസ്റ്റ്‌ 398, ഓഫീസ്‌ അറ്റന്‍ഡന്റ്‌ 921) sanctioned strength (386 ടൈപ്പിസ്റ്റ്‌ 915 
ഓഫീസ്‌ അറ്റന്‍ഡന്റ്‌) ലുണ്ടായ മാറ്റം അംഗീകരിച്ച്‌ പുനര്‍വിന്യാസം സംബന്ധിച്ച്‌ ലാന്‍ഡ്‌ 
റവന്യൂ കമ്മീഷണര്‍ സമര്‍പ്പിച്ചതും അനുബന്ധമായി ചേര്‍ത്തിട്ടുള്ളതുമായ ശിപാര്‍ശ (243 
ടൈപ്പിസ്റ്റ്‌, 779 ഓഫീസ്‌ അറ്റന്‍ഡന്റ്‌) അംഗീകരിച്ച്‌ ഉത്തരവാകുന്നു. 


4. e-district, e-ofice സേവനങ്ങള്‍ സുഗമമായി നടത്തുന്നതിന്‌ കേരള സ്റ്റേറ്റ്‌ 
ഐ.ടി. മിഷന്‍ എല്ലാ ജില്ലയിലും ഹാന്‍ഡ്‌ ഹോള്‍ഡ്‌ സപ്പോര്‍ട്ട്‌ എഞ്ചിനീയര്‍മാരുടെ സേവനം 
ഉറപ്പുവരുത്തിയിട്ടുള്ള സാഹചര്യത്തില്‍ താലുക്ക്‌ തലത്തില്‍ പ്രത്യേകം ഐ.ടി. കേഡര്‍ 
രൂപികരിക്കുന്ന വിഷയം തത്കാലം പരിഗണനയിലില്ല. 


(ഗവര്‍ണറുടെ ഉത്തരവിന്‍ പ്രകാരം) 
റോയിച്ചന്‍ തോമസ്‌ 
ഡെപ്യൂട്ടി സെക്രട്ടറി 

കമ്മീഷണര്‍, ലാന്‍ഡ്‌ റവന്യൂ തിരുവനന്തപുരം. 

പ്രിന്‍സിപ്പല്‍ അക്കണ്ടന്റ്‌ ജനറല്‍ (എ&ഇ /ആഡിറ്റ്‌), കേരള, തിരുവനന്തപുരം. 
വെബ്‌ & ന്യൂ മീഡിയ (സര്‍ക്കാര്‍ വെബ്‌-സൈറ്റില്‍ പ്രസിദ്ധീകരണത്തിനായി) 
കരുതല്‍ ഫയല്‍ / ഓഫീസ്‌ പകര്‍പ്പ്‌. (E 2511393) 


ഉത്തരവിന്‍ പ്രകാരം 


സെക്ഷന്‍ ഓഫീസര്‍ 
പകര്‍പ്പ്‌:- 
ബഹു. മുഖ്യമന്ത്രിയുടെ പി. എസ്‌. -ന്‌ 
ബഹു. റവന്യൂ മന്ത്രിയുടെ പി. എസ്‌. -ന്‌. 


